വിഷയം:- ധനകാര്യ (ഐ.ടി-സിസ്റ്റംസ്‌) വകുപ്പ്‌ 


ഓദ്യോഗിക ആവശ്യങ്ങള്‍ക്ക്‌ നല്‍കപ്പെടുന്ന ലാപ്ടോപ്പുകള്‍ യാതൊ 
വളരെ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതായും അതുമായി ബന്ധപ്പെട്ട്‌ ലാ 
തകരാറുകള്‍ ഉണ്ടാകുന്നതായും ശ്രദ്ധയില്‍പ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ ലാപ്പടോ 


File No.18-1/22/2021-FIN 


Lo 


Pal 5-22/2021-FIN 

ധനകാര്യ (൭എ,ഭി-സിസ്റ്റംസ്‌) വകപ്പ്‌ 
തിരുവനന്തപുരം 

Datec:16/1/2021 


പരിപത്രം 


. ഓദ്യോഗിക ലാപ്ടോപ്പുകള്‍ കൈപ്പട്റുന്നതും 


അവയുടെ ശരിയായ പരിപാലനവും - മാര്‍ഗ്ഗനിര്‍ദ്ദേശങ്ങള്‍ പുറപ്പെടുവിക്കുന്നു 
ര വിധ പരിരക്ഷയും കൂടാതെ 


പ്ലോപ്പുകള്‍ക്ക്‌ നിരവധി 
പ്‌ പരിപാലനവ്വമായി 


ബന്ധപ്പെട്ട്‌ ചുവടെ പറയുന്ന മാര്‍ഗ്ഗ നിര്‍ദ്ദേശങ്ങള്‍ പുറപ്പെടുവിക്കുന്നു. 


1. 


5. 


ലാപ്ടോപ്പുകള്‍ യാതൊരു വിധത്തിലും ഓവര്‍ചാര്‍ജ്ജ്‌ ചെയ്യാതിരിക്കാന്‍ ശ്രദ്ധിക്കണം. 
തുടര്‍ച്ചയായി ചാര്‍ജ്ജ്‌ ചെയ്യുന്നത്‌ ഓവര്‍ ചാര്‍ജ്ജ്‌ ആകുന്നത്‌ ബാറ്ററിയുടെ ലൈഫിനെ 
സാരമായി ബാധിക്കുകയും മതിയായ ബാറ്ററിബാക്‌ അപ്‌ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുകയും 
ചെയ്യും. 100 ശതമാനം ചാര്‍ജ്ജ്‌ ആകുന്ന മുറയ്ക്ക്‌ ചാര്‍ജ്ജിംഗ്‌ അഡാപ്റ്റര്‍ ഡിസ്കണക്ട 
ചെയ്യേണ്ടതും തുടര്‍ന്ന്‌ ബാറ്ററി പവര്‍ 20 ശതമാനം ആകുമ്പോള്‍ മാത്രം റീചാര്‍ജ്ജ്‌ 
ചെയ്യേണ്ടതുമാണ്‌. 
ലാപ്പോപ്പ്‌ വളരെ വൃത്തിയായി സൂക്ഷിക്കുവാന്‍ ശ്രദ്ധിക്കണം. ഭക്ഷണാവശിഷ്ടങ്ങള്‍/മറ്റ്‌ ചെറിയ 
വസ്തുക്കള്‍ തുടങ്ങിയവ കീബോര്‍ഡിനുള്ളില്‍ കടന്നാല്‍ അവ വൃത്തിയാക്കുന്നതറ്‌ ദുഷ്കരവും 
തുടര്‍ന്ന്‌ ഉപയോഗശുന്യവും ആകാന്‍ സാധ്യതയുണ്ട്‌. ഇത്തരം സാഹചര്യങ്ങള്‍ 
ഒഴിവാക്കേണ്ടതാണ്‌. 
ലാപ്ടോപ്‌ ഉള്‍പ്പെടുന്ന ബാഗുകള്‍ ഒരു കാരണവശാലും പാര്‍ക്ക്‌ ചെയ്തിരിക്കുന്ന കാറിനുള്ളില്‍ 
സൂക്ഷിക്കരുത്‌. അധികമായി ചൂട്‌ ഏല്‍ക്കുന്ന പക്ഷം ലാപ്ടോപ്‌ ബാറ്ററി, ഡിസ്ക്േ എന്നിവക്ക്‌ 
തകരാര്‍ സംഭവിക്കാന്‍ സാധ്യതയേറെയാണ്‌. 
ഉപയോഗ ശേഷം ലാപ്ടോപ്‌ ലിഡ്‌ ക്ലോസ്ഡ്‌ ആണെന്ന്‌ ഉറപ്പു വരുത്തുക. ഇതു വഴി 
പൊടിപടലങ്ങള്‍, മറ്റ്‌ ചെറിയ വസ്തുക്കള്‍ എന്നിവ ഉള്ളില്‍ കടക്കുന്നത്‌ തടയാനും , ലാപ്ടോപ്‌ 
ബാറ്ററി ലൈഫ്‌ നിലനിര്‍ത്തുവാനും സഹായിക്കും. 
ദ്യേഗിക 

ആവശ്യങ്ങള്‍ക്കായി നല്‍കിയിരിക്കുന്ന ലാപ്പോപ്പുകളില്‍ വ്യക്തി സംബന്ധമായ 


File [90.15-1/22/2021-114 


വിവരങ്ങള്‍, ഫോട്ടോകള്‍, വീഡിയോകള്‍ മുതലായവ ഒരു കാരണവശാലും സൂക്ഷിക്കരുത്‌. 
ഒദ്യോഗിക ആവശ്യത്തിനായി നല്‍കിയിരിക്കുന്ന ലാപ്ടോപ്‌ പ്രസ്തൃത ഉദ്യോഗസ്ഥര്‍ ഇ-ഓഫീസ്‌ 


ഉപയോഗത്തിനു മാത്രമേ ഉപയോഗിക്കുവാന്‍ പാടുള്ളൂ. 


, ഇ-ഓഫീസ്‌ സോഫ്റ്റ്‌ വെയര്‍ ഉപയോഗത്തിനായി നല്‍കപ്പെടുന്ന ലാപ്പോപ്പുകളില്‍ മറ്റുള്ള സോഫ 


വെയറുകള്‍ ഇന്‍സ്റ്റാള്‍ ചെയ്ത്‌ ഉപയോഗിക്കുന്നതുമൂലം ഇ-ഓഫീസ്‌ കണക്ടിവിറ്റി ലഭ്യമാകാത്ത 
സാഹചര്യം ഉണ്ടാകുന്നതായും അത്‌ ലാപ്പോപ്‌ തകരാര്‍ എന്നനിലയില്‍ ധനകാര്യ (ഐ.ടി- 
സിസ്റ്റംസ്‌) വകുപ്പില്‍ ഏല്‍പ്പിച്ച്‌ അധികജോലിഭാരം ഉണ്ടാക്കുന്നതായും ശ്രദ്ധയില്‍ പെട്ടിട്ടുണ്ട്‌. 

യാതൊരു കാരണവശാലും ഒദ്യോഗിക ലാപ്പോപ്പുകളില്‍ മറ്റുള്ള സോഫ്റ്റ്‌ വെയറുകള്‍ ഇന്‍സ്റ്റാള്‍ 


ചെയ്ത്‌ ഉപയോഗിക്കരുത്‌. 


. ഇ-ഓഫീസ്‌ ലോഗിന്‍ ആക്ടിവിറ്റി സ്റ്റേറ്റ്‌ ഡാറ്റാ സെന്ററിന്റെ സഹകരണത്തോടെ ധനകാര്യ 


(ഐ.ടി-സിസ്റ്റംസ്‌) വകുപ്പ്‌ പരിശോധിക്കുന്നതും ലോഗിന്‍ ആക്ടിവിറ്റി വളരെ കുറവായ 
ലാപ്പോപ്പുകള്‍ വകുപ്പില്‍ തിരിച്ചെടുക്കുന്നതുമായിരിക്കും. 


8. ഓദ്യേഗിക ആവശ്യങ്ങള്‍ക്കായി സ്വീകരിക്കപ്പെടുന്ന ലാപ്പോപ്പുകള്‍ വ്യക്തിപരമായ 
ബാധ്യതയായതിനാല്‍ അതിനുണ്ടാകുന്ന തകരാറുകള്‍ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം പ്രസ്തത 
ഓഫീസറില്‍ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇപ്രകാരം സ്വീകരിക്കുന്ന ലാപ്പോപ്പുകള്‍ അവശ്യമുള്ള 
പക്ഷം സ്വന്തം ചിലവില്‍ ഇന്‍ഷ്വര്‍ ചെയത്‌ സൂക്ഷിക്കുന്നതിന്‌ ഓഫീസര്‍മാര്‍ക്ക്‌ 
അനുമതിയുണ്ടായിരിക്കുന്നതാണ്‌. 

Forwar / By order, _— VIJAYASREE M S, JS (IT, FIN), O/o JS Finance (IT) 
Joint Secretary 

Section Officer. 

To: 


ബന്ധപ്പെട്ട ഓഫീസര്‍മാര്‍ 


നോഡല്‍ ഓഫീസര്‍ Ww. finance.kerala. gov.in 


